Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL / TV ( N )/634/ 2012 -14 


GOVERN 


കേര 


9ള സർവ് 


WMENT OF 


F KERAL 


tl cf Kk cov 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ഏപ്രിൽ 1 
- 1st April 2014 

1189 മീനം 18 
18th Meenam 1189 


നമ്പർ 


Vol. III 


| 


No . 


Thiruvananthapuram , 

Tuesday 


1936 ചൈതം 11 
11th Chaithra 1936 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


Meenachil Taluk 


ലേല പരസ്യം 
നമ്പർ ബി6 - 8730 / 10. 

2014 ഫെബ്രുവരി 22. 
മീനച്ചിൽ താലൂക്കിൽ വെള്ളിലാപ്പള്ളി വില്ലേജിൽ 
പന്നി യ് ക്കാ മ റ്റത്തിൽ വീട്ടിൽ ശ്രീ . പി . എ . തങ്ക പ്പൻ, 
ശ്രീമതി സുമതി തങ്കപ്പൻ എന്നിവർ പേരിലുള്ള ടി വില്ലേജിൽ 
ബ്ലോക്ക് 24- ൽ സർവേ 119 / 2- ൽ പ്പെട്ട സ്ഥലത്ത് സർക്കാരി 
ലേക്ക് റിസർവുചെയ്തു നിർത്തിയിരുന്ന ഉണങ്ങി നിൽക്കു 
ന്ന തായ 2 തേക്കുമരങ്ങൾ പരസ്യമായി ലേലം ചെയ് 
വിൽക്കുന്നതിന് ബഹുമാനപ്പെട്ട പാലാ സബ് കളക്ടറുടെ 
15 - 11 - 2010 - ലെ എ - 4448 / 10 -ാം നമ്പർ കത്ത് പ്രകാരം ഉത്തരവാ 
യിട്ടു ള്ള താ ണ് . ടി മര ങ്ങൾ 2014 - മാണ്ട് മേയ് മാസം 
14 -ാം തീയതി രാവിലെ 11 മണിക്ക് ടി മരങ്ങൾ നിൽക്കുന്ന 
സ്ഥലത്തുവച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


- ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ 
നിശ്ചിത സ്ഥല ത്തും സമയത്തും ഹാജ രായി - 5 , 000 
നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
- ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ 

പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും അപ്പോൾ 
തന്നെ നിരതദ്രവ്യം കഴിച്ച് ബാക്കി തുകയും മൂല്യ വർദ്ധിത 
നികുതിയും എഫ്. ഡി . റ്റി . യും അടയ്ക്കേണ്ടതുമാണ്. ലേലം 
സ്ഥിരപ്പെടുത്തി ഉത്തരവാകുന്ന മുറയ്ക്ക് ലേലക്കാരൻ സ്വന്തം 
ചെല വിൽ ലേല വസ്തുക്കൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 
സർക്കാർ ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കും. ലേലം മാറ്റിവയ്ക്കുന്നതിനോ 
നിർത്തി വ യ് ക്കു ന്ന തിനോ ലേലം നട ത്തുന്ന 
ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരിക്കും. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
മീനച്ചിൽ. 

തഹശീൽദാർ, 


